3 


( 2 ) 


നമ്പർ എ5-20736 / 2020 . 


2021 ജനുവരി 6 . 


നമ്പർ ബി6-714 / 2021 . 


2021 ജനുവരി 19 . 


നെയ്യാറ്റിൻകര താലൂക്കിൽ പരശുവയ്ക്കൽ വില്ലേജിൽ 
പരശുവയ്ക്കൽ പി . ഒ . , മേലേക്കോണം കൃഷ്ണനിവാസിൽ 
രാധാകൃഷ്ണൻ , ആർ . ജെ . മരിച്ചുപോയതിനാൽ പരേതന്റെ 
പേരിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ലഭിക്കണമെന്ന് കാണിച്ച് ടി വീട്ടിൽ ബേബി , കെ . ബോധിപ്പിച്ച 
അപേക്ഷയിൻമേൽ പരശുവയ്ക്കൽ വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡിൻ പ്രകാരം 
ടിയാൻ 9- 6 -2 0 2 0 -ൽ മരിച്ചുപോയതായും പരേതന്റെ 
നിയമാനുസൃതാവകാശികളായി 


നെടു മ ങ്ങാട് താലൂക്കിൽ വാമ ന പുരം വില്ലേ ജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ വാസുദേവൻ നായർ 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് പെൻഷൻ സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
കല്ലറ പി . ഒ . , പഴയ ചന്ത , ഹരിശ്രീയിൽ , സന്ധ്യ , വി . വി . , 
ബോധി പ്പിച്ച അപേക്ഷ വാമ ന പ രം വില്ലേ ജാ ഫീ സർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-8-2020 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


വയസ് 


1 . 


ബേബി , കെ . 


ഭാര്യ 


48 


2 . 


അമൽകൃഷ്ണ , ബി . ആർ . 


മകൻ 


19 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 . 


ആനന്ദ് രാജ് , ബി . ആർ . 


14 


3 3 


നമ്പർ 


ബന്ധം 


1 


സന്ധ്യ , വി . വി . 


മകൾ 


44 


2 


സജിത്കുമാർ , വി . വി . 


മകൻ 


42 


3 


സംഗീത , വി . വി . 


മകൾ 


39 


ഇവർ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനർ സന്താനം ഒന്നാം കക്ഷിയുടെ 
സംരക്ഷ ണ യിലാണെന്നും അറി യു ന്ന തി നാൽ പരേതന്റെ 
പേരിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികൾ 
മേൽപ്പറഞ്ഞ വർ മാത്രമാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവർ 
ആ വിവരം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
നേരിട്ട് ബോധിപ്പിക്കേണ്ടതാണ് . താമസിച്ചും തപാൽ വഴിയും 
ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ട തും അ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗ വും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


താലൂക്കാഫീസ് , 
നെയ്യാറ്റിൻകര . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 3 ) 


നമ്പർ ബി6-715 2021 . 


2021 ജനുവരി 19 . 


Nedumangad Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ബി6-716 / 2021 . 


2021 ജനുവരി 19 . 


നെടു മ ങ്ങാട് താലൂക്കിൽ വാമ ന പുരം വില്ലേ ജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ സദാനന്ദൻ , സി . എന്നയാ 
ളുടെ അനന്തരാവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
ആനാകുടി പി . ഒ . , ഊന്നൻ പാറ , റീജ ഭവ നിൽ , ശാന്ത 
ബോധിപ്പിച്ച അപേക്ഷ വാമനപുരം വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കററും 
പരിശോധിച്ചതിൽ ടിയാൻ 21-1-2020 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ മാത്ര 
മേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ കോലിയക്കോട് വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ സുശീല , ഡി . എന്നവരുടെ 
അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി ആലിയാട് 
പി . ഒ . , ചേല യം , ഷ ജു ഭവ നിൽ , അശ്വി നി 

മാർ 
ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 10-7-2016 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കൂ 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ശാന്ത , ആർ . 


ഭാര്യ 


68 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


2 


റീജ , എസ് . 


മകൾ 


46 


നമ്പർ 


ബന്ധം 


3 


ഷീജ , എസ് . 


43 


1 


അശ്വിനികുമാർ 


മകൻ 


37 


4 


സുരേഷ്കുമാർ , എസ് . 


മകൻ 


48 


2 


അരുൺകുമാർ 


31 


3 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


173 


4 


( 4 ) 


( 6 ) 


നമ്പർ ബി6-551 / 2021 . 


2021 ജനുവരി 16 . 


നമ്പർ ബി6-570 / 2021 . 


2021 ജനുവരി 19 . 


നെടുമങ്ങാട് താലൂക്കിൽ വെമ്പായം വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ വിനോദിനി എന്നവരുടെ അനന്തരാവ 
കാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യ 
ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി വേറ്റി നാട് , 
ഐശ്വര്യാമൃതത്തിൽ , സുരേഷ്കുമാർ ബോധിപ്പിച്ച അപേക്ഷ 
വെമ്പായം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൾ 9 -9 - 2015 - ൽ 

മ ര ണ പ്പെ ട്ട തായും പരേത യുടെ 
അനന്തരാവകാശികളായി താഴെ പറ യു ന്ന വർ മാത്രമേയു 
ള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ ഖദീജ ബീവി എന്നവരുടെ അനന്തരാ 
വകാശിക്ക് ബാങ്കിൽ ഹാജ രാ ക്കു ന്ന തിനും മറ്റെല്ലാ വിധ 
ആവശ്യങ്ങൾക്കും വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി 
കൂനൻവേങ്ങ പി . ഒ . , നെടുംകൈത , കിഴക്കേ വിള വീട്ടിൽ 
റജിലാബീഗം ബോധിപ്പിച്ച അപേക്ഷ പുല്ലമ്പാറ വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 29-11-2020 - ൽ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പേര് 


പരേതയുമായുള്ള 


വയസ് 


1 


സുരേഷ്കുമാർ 


ഭർത്താവ് 


52 


ബന്ധം 


2 


ഐശ്വര്യ , വി . എസ് . 


മകൾ 


23 


റജിലാബീഗം 


മകൾ 


50 


3 


അമൃത സുരേഷ് 


18 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ട തും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ട തും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുതല്ലാത്തതുമാകുന്നു . 


( 5 ) 


നമ്പർ ബി5-13990 / 2020 . 


2021 ജനുവരി 19 . 


നമ്പർ ബി6-391 / 2021 . 


2021 ജനുവരി 20 . 


നെടുമങ്ങാട് താലൂക്കിൽ വെമ്പായം വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ അനിൽകുമാർ , വി . എന്നയാളുടെ 
അനന്തരാവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റിനായി പോത്തൻകോട് പി . ഒ . , നനാട്ടുകാവ് , മാതാ 
വീട് , എ . വി . സദ ന ത്തിൽ , ബീന , എൽ . ബോധിപ്പിച്ച് 
അപേക്ഷ വെമ്പായം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറും 
പരിശോധിച്ചതിൽ ടിയാൻ 2-3-2020 - ൽ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ മാത്ര 
മേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ തൊളിക്കോട് വില്ലേജിൽ 
താമസിച്ച് വരവെ അന്തരിച്ചുപോയ അബ്ദുൾ കരീം , എ . 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് ബാങ്കിൽ ഹാജരാക്കുന്ന 
തിനും മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്ക 
റ്റിനായി തൊളിക്കോട് പി . ഒ . , കാവുംമൂല പണയിൽ വീട്ടിൽ 
സർജ്ജനത്ത് ബീവി ബോധിപ്പിച്ച അപേക്ഷ തൊളിക്കോട് , 
വെള്ളനാട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 

6 - 6 - 2 0 2 0 - ൽ മ ര ണ പ്പെട്ട തായും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ മാത്രമേയു 
ള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


ബീന , എൽ . 


ഭാര്യ 


42 


നമ്പർ 


ബന്ധം 


2 


വിഷ്ണ , എ . 


മകൻ 


22 


1 


സർജ്ജനത്ത് ബീവി , ആർ . 


ഭാര്യ 


57 


3 


കാർത്തിക , ബി . 


മകൾ 


20 


2 


എ . എസ് . സജീനാ ബീവി 


മകൾ 


31 


4 


ഒാമനയമ്മ 


മാതാവ് 


73 


3 


സജീദ് , എ . എസ് . 


മകൻ 


33 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവ ൺമെന്റ് 

ഗ വ ൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


തല്ലാത്തതുമാകുന്നു . 


174 


5 . 


( 8 ) 


( 10 ) 


നമ്പർ ബി5-13159 / 2020 . 


2021 ജനുവരി 19 . 


നമ്പർ ബി5-14376,2020 . 


2021 ജനുവരി 19 . 


നെടുമങ്ങാട് താലൂക്കിൽ നെല്ലനാട് വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ കെ . കുട്ടപ്പൻ , കമലമ്മ എന്നിവരുടെ 
അനന്തരാവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി കോട്ടു 
കുന്നം ( പി . ഒ . ) , അഴിക്കോട്ടുകോണം , എ . എ . നിവാസിൽ 
ഗീതാകുമാരി ബോധിപ്പിച്ച അപേക്ഷ നെല്ലനാട് വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാളുകൾ 16-11-1994 , 
18 -9 -2020 തീയതികളിൽ മര ണ പ്പെട്ടതായും പരേതരുടെ 
അന ന്തരാവകാശികളായി താഴെ പറ യു ന്ന വർ മാത്രമേയു 
ള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നെടുമങ്ങാട് താലൂക്കിൽ കുറുപുഴ വില്ലേജിൽ താമസിച്ച് 
വര സ അ ന്ത രിച്ചു പോയ സതീശൻ , പി . എന്ന യാ ളുടെ 
അനന്തരാവകാശികൾക്ക് ആശ്രിത നിയമനത്തിനും മറ്റെല്ലാവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി ആലുംകുഴി , 
അക്ഷയ ഭവനിൽ , അഖിൽ , എസ് . വി . ബോധിപ്പിച്ച അപേക്ഷ 
കുറുപുഴ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ച 
തിൽ ടിയാൻ 22 -2-2020 - ൽ മരണപ്പെട്ടതായും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പറയു ന്ന വർ മാത്രമേയു 
ള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പേര് 


കമ 


നമ്പർ 


വയസ് 


ബന്ധം 


പരേതരുമായുള്ള 


നമ്പർ 


ബന്ധം 


1 


ഭാര്യ 


52 


വസന്തകുമാരി , റ്റി . 
സജിത്ത് കുമാർ , എസ് . വി . 


1 


ഗീത കുമാരി 


മകൾ 


53 


2 


മകൻ 


23 


പ്രദീപ് കുമാർ 


മകൻ 


3 


2 


21 


അഖിൽ , എസ് . വി . 


50 


3 


4 


അക്ഷയ , എസ് . വി . 


17 


9 3 


5 


സുഭദ 


മാതാവ് 


79 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 9 ) 


നമ്പർ ബി5-13849 / 2020 . 


2021 ജനുവരി 19 . 


( 11 ) 


നമ്പർ ബി5-14144 / 2020 . 


2021 ജനുവരി 19 . 


നെടുമങ്ങാട് താലൂക്കിൽ തേക്കട വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ ലീല , ജെ . എന്നവരുടെ അനന്തരാവ 
കാശികൾക്ക് വസ് തു സംബ ന്ധ മായ ആവ ശ്യ ങ്ങൾക്കു 
മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി 
സിയോൺ കുന്ന് , വിനോദ് ഭ വ നിൽ സു ര ന ൻ , കെ . 
ബോധിപ്പിച്ച അപേക്ഷ തേക്കട വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 26 -8-2018 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവർ മാത്ര 


നെടു മ ങ്ങാട് താലൂക്കിൽ അഞ്ചു വിക്കര വില്ലേജിൽ 
താമ സിച്ച് വര വെ അ ന്ത രിച്ചുപോയ ശീദേ വൻ നായർ 
എന്നയാളുടെ അനന്തരാവകാശികൾക്ക് കേരള ചുമട്ടുതൊഴിലാളി 
ക്ഷേമനിധി ബോർഡിൽ ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ 
ആ വ ശ്യ ങ്ങൾക്കു മാ യി അവകാശ സർട്ടിഫിക്കറ്റിനായി 
ചെറിയകൊണ്ണി , കുണ്ട യ ത്ത്കോണം , ശ്രീരാഗം വീട്ടിൽ 
ഗീതാകുമാരി ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര വില്ലേജാഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-7-2020 - ൽ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


മേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


കമ് 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


സുരേന്ദ്രൻ , കെ . 


നമ്പർ 


ഭർത്താവ് 


67 


ബന്ധം 


1 


2 


ഗീതാകുമാരി 


42 


വിനോദ് , എസ് . 


മകൻ 


41 


ഭാര്യ 


2 


ശ്രീകാന്ത് 


മകൻ 


20 


3 


രതീഷ് , എസ് . 


39 


33 


3 


ശ്യാമള അമ്മ 


മാതാവ് 


70 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ട തും അവധി കഴിഞ്ഞും തപാൽ മാർ ഗ്ഗ വും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ട തും അ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗ വും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


175 


6 


( 12 ) 


Chirayinkeezhu Taluk 


നമ്പർ ബി5-14341 / 2020 . 


2021 ജനുവരി 19 . 


പരസ്യം 


( 1 ) 


നെടുമങ്ങാട് താലൂക്കിൽ പാലോട് വില്ലേജിൽ താമസിച്ച് 
വരവെ അന്തരിച്ചുപോയ ദേവകി എന്നവരുടെ അനന്തരാവകാശി 
കൾക്ക് വസ്ത സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റെല്ലാവിധ 
ആവശ്യ ങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റിനായി പച്ച , 
പാലുവള്ളി , പ്രഭാനികേതൻ വീട്ടിൽ നിർമ്മലൻ ബോധിപ്പിച്ച 
അപേക്ഷ പാലോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 23-7-2020 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി4-1241 / 2021 . 

2021 ജനുവരി 16 . 
ചിറയിൻകീഴ് താലൂക്കിൽ വക്കം വില്ലേജിൽ കൊച്ചു 
മണക്കാട് വീട്ടിൽ ജി . സുരേന്ദ്ര ബാബു , 8-4-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ മകൻ 
ഷിബു , എസ് . സമർപ്പിച്ച അപേക്ഷ യി ൻ മേൽ വക്കം 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാർഡുകളും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ച 
തിൽ ജി . സുരേന്ദ്രബാബു , 8-4-2019 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ശോഭ 


മകൾ 


48 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


2 


അശോകൻ 


മകൻ 


45 


1 


ശാന്ത 


3 


71 


നിർമ്മലൻ 


ഭാര്യ 


41 


3 


2 


മകൾ 


50 


3 


സുനിത , എസ് . 
അനിത , എസ് . 
ഷിബു , എസ് . 


47 


3 


4 


മകൻ 


44 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും 

അ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


പക്ഷം 


( 13 ) 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ 

അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും ആ ക്ഷേ പമു ള്ള 

ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ് . സമയ പരിധി കഴിഞ്ഞും , തപാൽ 
മാർഗ്ഗവുമുള്ള പരാതികൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി5-14264 / 2020 . 


2021 ജനുവരി 19 . 


( 2 ) 


നമ്പർ ബി4-1223 / 2021 . 


2021 ജനുവരി 16 . 


നെടു മ ങ്ങാട് താലൂക്കിൽ അ രു വിക്കര വില്ലേജിൽ 
താമ സിച്ച് വര വെ അന്ത രിച്ചു പോയ ഗീതാ കു മാരി , പി . 
എന്നവരുടെ അനന്തരാവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്കു 
വേണ്ടി അവകാശ സർട്ടിഫിക്കറ്റിനായി ചെറിയകൊണ്ണി ( പി . ഒ . ) , 
കൃഷ്ണ വിലാസത്തിൽ , യേശു ദാസൻ , കെ . ബോധിപ്പിച്ച 
അപേക്ഷ അരുവിക്കര വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൾ 10-2-2017 - ൽ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്ന വർ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


ചിറ യിൻകീഴ് താലൂക്കിൽ ഇട യ്ക്കോട് വില്ലേ ജിൽ 
അരുൺ നിവാസ് വീട്ടിൽ സരുൺ , 5-7-2020 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാന്റെ അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ പിതാവ് 
ഷൺമു ഖൻ ആചാരി , റ്റി . സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
ഇടയ്ക്കോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ സരുൺ , 5-7-2020 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറ യു ന്ന അവകാശി ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതയുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


യേശുദാസൻ , കെ . 


ഭർത്താവ് 


63 


2 


കിഷോർ , വൈ . ജി . 


മകൻ 


33 


പേര് 


പരേതനുമായുള്ള വയസ് 


3 


ബന്ധം 


മകൾ 


കീർത്തി , വൈ . ജി . 


31 


സരോജം , എ . 


മാതാവ് 


53 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും അവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അവ കാശ 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് . പരേതൻ 

അവിവാഹിതനും നിസന്തതിയനുമാണ് . ) 
ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ 
സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള 

ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ട താ ണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


പക്ഷം 


താലൂക്കാഫീസ് , 
നെടുമങ്ങാട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Gaz . No. 17 / 2021 / DTP ( CLR - Supplement ) . 


106 


